li 


T 


Reg . No . രജി. നമ്പർ 
KL /TV ( N ) /12/12 - 14 


Government of Kerala 
കേരള സർക്കാർ 

2012 


सत्यमेव जयते 


കയ 
GOVERNME 


രള സർക്ക 


ക്കാർ 


KERALA 


NT OF 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


26th June 2012 
2012 ജൂൺ 26 


Vol. LVII 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


26 


വാല്യം 57 


നമ്പർ 


5th Ashadha 1934 
- 1934 ആഷാഢം 5 


PART III 
Commissionerate of Land Revenue 


KOTTAYAM DISTRICT 


ലേല പരസ്യം 


നമ്പർ സി - 3117 / 2012 . 

2012 ജൂൺ 1. 
കോട്ടയം താലൂക്കിൽ കോട്ടയം വില്ലേജിൽ ബ്ലോക്ക് 158 - ൽ 
റീസർവെ 58 - ൽപ്പെട്ട 03. 85 ആർ സർക്കാർ പുറമ്പോക്ക് 
ഭൂമിയിൽ നിൽക്കുന്നതും കേരള കള്ള് വ്യവസായ തൊഴിലാളി 
ക്ഷേമനിധി ബോർഡിന്റെ കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട് 
ടി പാഴ്മരങ്ങൾ വെട്ടിമാറ്റേണ്ടതിനാൽ അ വ ലേലം 
നടത്തി സർക്കാരിലേക്ക് മുതൽകൂട്ടുവാൻ തീരുമാനിച്ചു . 

- ടി സർക്കാർ പുറമ്പോക്കിൽ നിൽക്കുന്ന മഴമരം - 4 , 
പൂവം- 1 എന്നീ മരങ്ങൾ കോട്ടയം വില്ലേജാഫീസിൽ വച്ച് 
5 - 7 - 2 0 1 2 - ന 
12 മണിക്ക് കോട്ടയം റവന്യൂ ഡിവിഷണൽ ഓഫീസറോ 
അദ്ദേഹം ചുമതലപ്പെടുത്തുന്ന ഉദ്യോഗസ്ഥനോ പരസ്യ 
ലേലത്തിൽ വിൽക്കുന്നതാണ്. 


ലേലത്തിൽ പങ്കെടുക്കുന്നവർ - 2 , 000 നിരതദ്രവ്യം കെട്ടി 
വയ്ക്കേണ്ടതും ലേലം പിടിക്കുന്ന ആൾ മൊത്തം തുകയുടെ 
മൂന്നിലൊന്ന് ഭാഗവും മു ഴു വൻ തുകയുടെ വിൽപ്പന 
- നികുതിയും അപ്പോൾത്തന്നെ അടയ്ക്കേണ്ടതും ബാക്കി സംഖ്യ 
- ലേലം സ്ഥിരപ്പെടുത്തുന്ന തീയതി മുതൽ 30 ദിവസത്തിനകം 
അടച്ച് രസീത് വാങ്ങേണ്ടതും തുക മുഴുവനും അടച്ച് ലേലം 
സ്ഥിരപ്പെടുത്തിയതിനുശേഷം തടി നീക്കം ചെയ്യേണ്ടതുമാണ്. 
ടി ലേലം മറ്റ് സർക്കാർ ലേലത്തിന്റെ നിബന്ധനകൾക്ക് 
വിധേയമായിരിക്കും. കൂടുതൽ വിവരങ്ങൾ റവന്യൂ ഡിവിഷണൽ 
ആഫീസ്, കോട്ടയം, കോട്ടയം താലൂക്കാഫീസ്, കോട്ടയം 
വില്ലേജാഫീസ് എന്നിവിടങ്ങളിൽ നിന്നും അറിയാവുന്നതാണ്. 


റവന്യൂ ഡിവിഷണൽ ആഫീസ്, 
മിനി സിവിൽ സ്റ്റേഷൻ, 
കോട്ടയം. 


- ( ഒപ്പ്) 
റവന്യൂ ഡിവിഷണൽ 

ആഫീസർ. 


